Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg. No. രജി നമ്പർ 
KLITV ( Ny122009-2011 


5 


/ 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LV 
വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


27th April 2010 
2010 ഏപ്രിൽ 27 
7th Vaisakha 1932 
1932 വശാഖം 1 


നമ്പർ 


PART III 
Stores Purchase 


Agriculture Department 
- ടെണ്ടർ നോട്ടീസ 


3 . നിരതദ്രവ്യമായി ; 600 രൂപ 

നതാണ് . . 


കെട്ടിവയ്ക്കേ 


, 4 , ടെണ്ടറിൽ ഏറ്റവും കുറവ തുക വാഗ്ദാനം 

ചെയ്യുന്നയാളുടെ പേരിൽ ടെണ്ടർ താൽക്കാലി 
കമായി ഉറപ്പിക്കുന്നതായിരിക്കും, 


5 , ടെണ്ടർ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻറ 

അംഗീകാരത്തോടെ മാത്രമേ അന്തിമമായി 
ഉറപ്പിക്കുകയുളളു . . 


- (1) 
നമ്പർ സി .എസ്.എഫ് , 1/ 2010 . 2010 മാർച്ച് 22. 

ാക്കാം വിത്തുൽപ്പാദന കേന്ദ്രത്തിലേക്ക് 
2010 -11 വർഷത്തെ ഒന്നാം വിളയ ചേർക്കുന്നതി 
നാവശ്യമായ 10 ടൺ കുമ്മായം ടെണ്ടർ വ്യവസ്ഥ 
യിൽ നൽകാൻ തയ്യാറുളളവർ 19- 5- 2010 വൈകുന്നരം 
5 മണിക്കു മുമ്പായി ആഫീസിൽ ടെണ്ടർ സമർപ്പി 
ക്കേണ്ടതാണ്. 

നിബന്ധനകൾ 


| 6 , 


ടെണ്ടർ ഉറപ്പിച്ചുകഴിഞ്ഞാൽ 50 രൂപ മുപ്പത 
ത്തിൽ ഒരു കരാർ എഴുതേണ്ടതും ഈ 
ആഫീസിലെ നിർദ്ദേശ പ്രകാരം കടുത്യ 
സമയത്ത് തൃപ്തികരമായി 

. കുമ്മായം 
എത്തിച്ചുതരേണ്ടതുമാണ്. 


7 . പ്രത്യേക കാരണം ഒന്നുംതന്നെ കാണിക്കാതെ 

ജ്ഞർ അസ്ഥിരപ്പെടുത്താനുളള അധികാരം 
മലപ്പുറം ജില്ലാപഞ്ചായത്തിനുണ്ടായിരിക്കും. 


8 . 


| 1 . ടെ . നടപടികൾ ചോക്കാട് ഫാം 

ആഫീസിൽവച്ച് 20- 5-2010 - ന് 11 മണീക്ക 
നടത്തുന്നതായിരിക്കും, ഏതെങ്കിലും കാരണ 
വശാൽ പ്രസ്തുത 8 വസം അവധിയായ 
( പഖ്യാപിക്കുന്നപക്ഷം തൊട്ടടുത്ത ( പ്രവ . 
ദിവസം ഇതേ സമയം ടെണ്ടർ നപടികൾ 

നടത്തുന്നതായിരിക്കും, , 
2 . ടെണ്ടർ ഫാറം 400 രൂപയ്ക്ക് നികുതികൾ 

പുറമെ) ആഫീസിൽനിന്നും17- 5- 2010 വരെ 
ലഭിക്കുന്നതാണ്. ടെണ്ടർ ഫോറത്തിന്റെ 
, വില യാതൊരു കാരണവശാലും മുടക്കിക്കൊടു 
- ക്കുന്നതല്ല . 


നിലവിലുളളതും സർക്കാർ കാലാകാലങ്ങളിൽ 
- പുറപ്പെടുവിക്കുന്നതുമായ എല്ലാ ടെൽ 
വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും, 


മേൽപ്പറഞ്ഞ നിബന്ധനകൾ പൂർണ്ണമായും 
പാലിക്കാൻ കരാറുകാരൻ ബാധ്യസ്ഥനായിരിക്കും 
കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ആഫീസുമായി 
ബന്ധപ്പെടുക. 


നമ്പർ സി ,എസ് .എഫ്. 22d10 . 2010 മാർച്ച് 25 . 
. ചാ ക്കാട വിത്തുൽപ്പാദന കേന്ദ്രത്തിലെ ഒന്നാംവിള 
നിക്ഷിക്കു ചേർക്കുന്നതിനായി . 40 ടൺ 
പച്ചചാണകം ടെൻ വ്യവസ്ഥകൾക്ക് വിധേയമായി 
നൽകാൻ തയ്യാറുളളവരിൽ നിന്നും സീൽ ചെയ്ത 
റുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

വ്യവസ്ഥകൾ 
- 1 , ടെണ്ടറുകൾ 2010 മേയ : 10 ന് 5 , മണിക്കൂ 

മുമ്പായി ചോക്കാട് ഫാമിൽ ലഭിച്ചിരിക്കണ 
താണ്. : . 

ബർ ഫോറം 150 രൂപയ്ക്ക് ( നികുതികൾ 
പുറമെ) ആഫീസിൽ നിന്നും ലഭിക്കുന്നതാ ണ് . 

ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 
- തിരിച്ചു നൽകുന്നതല്ല . 
നിരതഭവ്യമായി 1, 000 രൂപ കെട്ടിവയ്ക്കേണ്ട 

താണ്. 
- 4 . ടെണ്ടറുകൾ 2010 - മേയ് 11- ന് . 1 11 മണിക്ക് 

ഹാജരാകുന്ന ടെണ്ടറുകാരുടെ! മുന്നിൽവച്ച് 
തുറക്കുന്നതും ഏററവും കുറത്ത്, നിരക്ക 
രേഖപ്പെടുത്തിയയാളുടെ പേരിൽ താൽക്കാലിക 

മായി ഉറപ്പിക്കുന്നതുമാണ് . 
. 5 , മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ സമ്മതത്തോടു 

കി •മാതമേ. ടെണ്ടർ അ ന്ത 1 മ മ ാ യ 1 

ഉറപ്പിക്കുകയുളളു . 
6 . ടെണ്ടർ അംഗീകരിച്ച് അറിയിപ്പ് കിട്ടിയാൽ 

50 . രൂപ . മുപ്പത്രത്തിൽ ഒരു കരാർ 
എഴുതേണ്ടതും ആവശ്യപ്പെടുന്ന സമയത്ത് 
ക്യത്യമായി വളം . ഫാമിൽ , എത്തിച്ചുതരണ 
തുമാ ണ് . 
1. പ്രത്യേക കാരണം ഒന്നുംതന്നെ കാണിക്കാതെ 

ടെ അസ്ഥിരപ്പെടുത്താനുളള അധികാരം 
മലപ്പുറം ജില്ലാ പഞ്ചായത്തിനുണ്ടായിരിക്കും . 
8 . സാധാരണ സർക്കാർ ടെണ്ടറുകൾക്കുളള എല്ലാ 

നിയമങ്ങളും ഇതിനും ബാധകമാണ് , 
9 , കൂടുതൽ വിവരങ്ങൾ ഫാമിൽ നിന്നും ആഫീസ 

സമയത്ത് അറിയാവുന്നതാണ്. 
കഷി ആഫീസറുടെ കാര്യാലയം, , 
സ് റേറgറ് സീഡ് ഫാം , , ! (ഒപ്പ് ) 
ചാക്കാം . 

. , :: 1 കഷി ഓഫിസ് , 


